Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


കാ 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 10 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 26 
26th Sravana 1943 


PART 


III 


Labour Department 


നോട്ടീസ് 


അവ കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാ താ ര വ കാ ശ വാ ദവും 
ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേ ഷം 

ലഭി ക്കു ന്ന 

അവ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി -4201 2020 . 


2021 ജൂലൈ 2 , 


( 1 ) 
ബി . 338 2020 . 
നമ്പർ 

2021 ജൂലൈ 2 . 
ECC 10 , 2016 . 
ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്ത് വരവെ 23-4-2014 -ാം 
തീയ തി യിൽ ജോലി ക്കിട യി ലു ണ്ടാ യ അപ ക ട ത്തിൽ 
മ ര ണ മ ടത്ത ശീ . ജോസ് , തകരപ്പിള്ളി , നാരകക്കാനം , 
മരിയാപുരം പി . ഒ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി ? 9,95,000 
( ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രം ) ഈ 
കോട തിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവചിച്ച 
പകാരം ടിയാന്റെ 

ആ ശി ത രായി 
( 1 ) ശ്രീമതി സിസിലി ജോസ് ( ഭാര്യ ) , തകരപ്പിള്ളിൽ ഹൗസ് , 
നാ ര ക ക്കാനം പി . ഒ . , - 685 602 , ( 2 ) ജിബിൻ ജോ സ് 
( മകൻ ) , തകരപ്പിള്ളിൽ ഹൗസ് , നാരകക്കാനം പി . ഒ . , - 685 602 , 
( 3 ) ജി ജോസ് ( മകൾ ) , തകരപ്പിള്ളിൽ ഹൗസ് , നാരകക്കാനം 
പി . ഒ . , - 685 602 , ( 4 ) ജെറിൻ ജോസ് ( മൈനർ ) , തകരപ്പിള്ളിൽ 
ഹൗസ് , നാരകക്കാനം പി . ഒ . , - 685 602 എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്ന് നെടുങ്കണ്ടം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . ഇപ കാരമുള്ള ആശി ത രാണന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ട് ങ്കിൽ അവർക്കുള്ള 


മ രണ 


സമ യത്ത 


കെ . എസ് . ഇ . ബി . ഇലക്ട്രിക്കൽ ഡിവിഷൻ , വൈക്കം , 
എക് സിക ട്ടീവ് എ ബി നീ യ റുടെ കീഴിൽ ക രാർ 
തൊഴിലാളിയായി ജോലി ചെയ്തുവരവെ 21-7 - 2018 -ാം 
തീയ തി യിൽ ജോലി ക്കിട യി ലു ണ്ടായ അ പ ക ട ത്തിൽ 
മരണമടഞ്ഞ ശീ . ( പ്രഭു , എൻ . , പ്രകാശ് ഭവനം , പള്ളിപ്പുറം 
പി . ഒ . , ചേർത്തല , ആലപ്പുഴ പി . ഒ . എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
Y 7 , 41 , 68 0 ( ഏഴ് ലക്ഷത്തി നാൽ പത്തി ഒന്നാ യി രത്തി 
അറുന്നൂറ്റി എൺപത് രൂപ മാത്രം ) ഈ കോട തി യിൽ 
കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 


Gaz . No. 33 / 2021 / DTP ( Labour ) . 


555 


106 


KERALA GAZETTE 


[ [ PART III 


അന്വഷണം 


മരണ സമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീമതി അജിത ( ഭാര്യ ) , 
മലയാറ്റിൽ നികർത്ത് , തൈക്കാട്ടുശ്ശേരി പി . ഒ . , ചേർത്തല , 
( 2 ) പിത്യ ( മകൾ ) , മലയാറ്റിൽ നികർത്ത് , തൈക്കാട്ടുശ്ശേരി 
പി . ഒ . , ചേർത്തല , ( 3 ) ശ്രീമതി രാധ ( മാതാവ് ) , പ്രകാശ് ഭവനം , 
പള്ളി പ്പുറം പി . ഒ . , 

ചേർത്തല എന്നിവർ മാതമേ 
ഉള്ളുവെന്ന് ചേർത്തല നോർത്ത് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 

നടത്തി റിപ്പോർട്ട് ചെയ് തിട്ടുണ്ട് . 
ഇ പ കാ ര മുള്ള ആശി ത രാ ണെന്ന് അ വ കാ ശ പ്പെ ടുന്ന 
മറ്റാരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 

ദിവ സ ത്തി നകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേ ണ്ട തും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താണ് . 
അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


15 


( 2 ) 
ബി . 9612021 . 
നമ്പർ 
ECC 85 2018 . 

2021 ജൂലൈ 26 . 
ശ്രീ . ഷിക്കാർ s / o വേലായുധൻ , നടു വേ ലി ( വീട് ) , 
തല ക്കോട്ടു പറമ്പ് , തുറവൂർ , എറണാകുളം എന്നയാൾ 
ജോലിക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ മരണ 

ന്നപ്പെട്ട തിന് 
നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ പിതാവ് 
ശ്രീ . വേലായുധൻ , മാതാവ് ശ്രീമതി ലീല , ഭാര്യ ശ്രീമതി ധന്യ , 
മക്കളായ അശ്വതി , ഐശ്വര്യ എന്നിവർ ഈ ടൈബൂണലിന് 
മുൻപാകെ ECC 85 / 18 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര നിയമത്തിലെ 2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ . ഷിക്കാറിന്റെ 
ആശ്രിതരായി ( 1 ) ശ്രീ . വേലായുധൻ ( പിതാവ് ) , ( 2 ) ശ്രീമതി ലീല 
( മാതാവ് ) , ( 3 ) ശ്രീമതി ധന്യ ( ഭാര്യ ) , ( 4 ) അശ്വതി ( മകൾ ) , 
( 5 ) ഐശ്വര്യ ( മകൾ ) എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് 
അങ്കമാലി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തി 
ട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് 
അവകാശ പ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ട് ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 

ഈ കോടതി മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
മേൽപറഞ്ഞ വ്യക്തികൾ മാത്രമാണ് ശ്രീ . ഷിക്കാറിന്റെ 
ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും . 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , ഇടുക്കി 
പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണർ & ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണൽ . 


നോട്ടീസ് 


( 1 ) 
ബി .2022 2020 . 
നമ്പർ 

2021 ജൂലൈ 26 . 
ECC 101/2017 . 
ശ്രീ . രഘു , പി . എസ് . s / o ശ്രീ . ശ്രീധരൻ , ചെറുവത്തേരി 
വീട് , ചൊവൂർ പി . ഒ . , കണിമംഗലം , തൃശ്ശൂർ എന്ന വ്യക്തി 
ജോലിക്കിടയിൽ മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 111,84,084 ( പതിനൊന്ന് 
ലക്ഷത്തി എൺപത്തിനാലായിരത്തി എൺപത്തിനാല് രൂപ 
മാത്രം ) ടി കേസിലെ 2 -ാം എതിർ കക്ഷിയായ യുണൈറ്റഡ് 
ഇന്ത്യാ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ കോടതിയിൽ 
കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി ശാന്ത ( ഭാര്യ ) , 
( 2 ) ശ്രീഹരി ( മകൻ ) , ( 3 ) ദേവീകൃഷ്ണ ( മകൾ ) എന്നിവർ 
മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ ഒന്നാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേ രള ഗവൺ മെന്റ് ഗസറ്റിൽ ( പ്രസിദ്ധ പ്പെടുത്തി 
15 ദിവസത്തിനകം 

കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊര വകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 
ബി . 8842021 . 
നമ്പർ 
ECC 59 2018 . 

2021 ജൂലൈ 27 . 
ശ്രീ . അശോക് കുമാർ , പണിക്കത്ത് ഹൗസ് , പഴവൂർ , തയ്യൂർ 
പി . ഒ . , വേലൂർ , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു 
വേണ്ടി ടിയാന്റെ ഭാര്യ ശ്രീമതി പ്രേമലത , മക്കളായ അജിത്ത് , 
അക്ഷയ് , മാതാവായ ശ്രീമതി സരോജിനി എന്നിവർ ഈ 

ടബൂണലിന് മുൻപാകെ ECC 59 / 2018 നമ്പരായി അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
പകാര o ശീ . അശാക് കുമാറിന്റെ ആശി ത രായി 
( 1 ) ശ്രീമതി സരോജിനി ( മാതാവ് ) , ( 2 ) ശ്രീമതി ( പമലത ( ഭാര്യ ) , 
എന്നിവർ മാത്രമാണ് ഉണ്ടായി രു ന്നതെന്ന് വടക്കാഞ്ചേരി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് ട സ മ യ ത്തി നക 
യാതൊ ര വ കാ ശ വാദവും ലഭിച്ചില്ലെ ങ്കിൽ മേൽപ റഞ്ഞ 
വ്യക്തികൾ മാത്രമാണ് ശ്രീ . അശോക് കുമാറിന്റെ ആശ്രിതർ 
എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും . 


ഇന 


556 


17th AUG . 2021 ] 


LABOUR DEPARTMENT 


107 


( 4 ) 
ബി . 960 2021 . 
നമ്പർ 

2021 ജൂലൈ 27 . 
ECC 75 2018 . 
ശീ , മുഹമ്മദ് , സി , എം . @ സജീർ , ചേന്നേത്തയിൽ ഹൗസ് , 
ചിറമ്മനങ്ങാട് പി . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ 
ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം 
ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ പിതാവ് ശ്രീ . മൂസ @ കുഞ്ഞുമോൻ , 
മാതാവ് ശ്രീമതി റാബിയ എന്നിവർ ഈ ടബൂ ണലിന് 
മുൻപാകെ ECC 75/2018 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
തൊഴിലാ ളി ക ൾ ക്കുള്ള നഷ് ട പ രി ഹാര നിയ മ ത്തിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള 

നിർവ ചന പ്രകാരം 
ശീ . മുഹമ്മദ് , സി . എം , @ സജീറിന്റെ , ആശിത രായി 
( 1 ) ശ്രീ . മൂസ @ കുഞ്ഞുമോൻ ( പിതാവ് ) , ( 2 ) ശ്രീമതി റാബിയ 
( മാതാവ് ) എന്നിവർ മാത്രമാണ് ഉണ്ടാ യി രു ന്ന തന്ന് 
വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ള താ ണ് . 

തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ 
ണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞ വ്യക്തികൾ മാത്ര മാണ് 
ശ്രീ . മുഹമ്മദ് , സി . എം , @ സജീറിന്റെ ആശ്രിതർ എന്നുള്ള 
നിഗമനത്തിൽ എത്തുന്നതായിരിക്കും . 


പര ത നായ 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , തൃശ്ശൂർ 
അയ്യന്തോൾ , 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ . 


557 


Digitally signed by Salim 
A 
Date : 2021.09.25 
14:59:26 + 05'30 ' 


